O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 16 
Tuesday , 16th November 2021 


1943 കാർത്തികം 25 


1197 വൃശ്ചികം 1 
1st Vrischikam 1197 


25th Karthika 1943 


വാല്യം 10 


നമ്പർ 


45 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12804 


KERALA GAZETTE 


Part III 


Wayanad District 


Mananthavady 


Taluk 


NOTICE 


നമ്പർ : എച്ച് 1 -2696 / 2021 


05-10-2021 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി അംശം വേമം ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ അച്ചപ്പൻ s / o വെള്ളൻ 
ആനിയാറ്റിൽ കോളനി മാനന്തവാടി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറ ഭാര്യ , 

ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വെള്ളത്തി 


ഭാര്യ 


57 


2 


വസന്ത 


മകൾ 


42 


3 


അംബിക എ 


| മകൾ 


37 


4 


സന്തോഷ് സി എ 


മകൻ 


30 


നമ്പർ : എച്ച് 1 -27041 2021 


05-10-2021 


കെ ഡി 


മാനന്തവാടി താലൂക്കിൽ പയ്യംപള്ളി അംശം പയ്യംപള്ളി പോസ്റ്റ് ഓഫീസ് പരിധിയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 
മേരി മാത w / o മാതൃ 

കുടക്കച്ചിറ ഹൗസ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് , , ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മാത്യ കെ ഡി 


| ഭർത്താവ് 


67 


2 


മകൻ 


45 


ഡിൻസി മാത്യ 
സിനി കെ മാത്യു 


3 


| മകൾ 


41 


4 


യമുന മാതൃ 


മകൾ 


34 


നമ്പർ : എച്ച് 1 -2697 / 2021 


05-10-2021 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി അംശം ആറാട്ടുതറ ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞാലി പി s 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12805 


Revenue Department 


16th November 2021 


ം പോക്കർ പൂക്കോത്ത് വീട് ആറാട്ടുതറ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറ ഭാര്യ , ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-11-2009 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അലീമ 


ഭാര്യ 


71 


2 


| മകൻ 


51 


അന്ത്രട്ടി 
നിസ്സാർ 


3 


മകൻ 


47 


4 . 


നജീബ് 


| മകൻ 


44 


5 


അൻസൻ 


മകൻ 


42 


6 


സറീന 


മകൾ 


40 


7 


സുനീറ 


മകൾ 


35 


നമ്പർ : എച്ച് 1 -2692 / 2021 


05-10-2021 


അപേക്ഷയ 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി അംശം ഒഴക്കോടി ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ രഞ്ജൻ കെ ആർ 
s / o കൊച്ചു കരിമം പാറ ഹൗസ് ചൂട്ടക്കടവ് മാനന്തവാടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറ മകൾ ഹൃദ്യ കെ രഞ്ജൻ , , ബോധിപ്പിച്ച 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22 
08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും 

കാലാവധി 

ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷലജ 


ഭാര്യ 


46 


2 


ഹൃദ്യ കെ രഞ്ജൻ 


മകൾ 


25 


3 


അക്ഷര കെ രഞ്ജൻ 


| മകൾ 


21 


നമ്പർ : എച്ച് 1 -27241 2021 


06-10-2021 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി അംശം വേമം ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ചന്ദ്രമതി W / o 
രാഘവൻ രചശ്രീ ഹൗസ് താഴെയങ്ങാടി മാനന്തവാടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് , , ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-01-2003 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12806 


KERALA GAZETTE 


Part III 


കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതനുമായുള്ള ബന്ധം 
ഭർത്താവ് 


1 


കെ രാഘവൻ 


80 


2 


ക രേണുക 


മകൾ 


52 


3 


കെ ചന്ദ്രരേഖി 


മകൾ 


49 


4 


കെ ശ്രീജിത്ത് കുമാർ 


മകൻ 


47 


നമ്പർ : എച്ച് 1 -2746 / 2021 


07-10-2021 


അ 


മാനന്തവാടി താലൂക്കിൽ കാഞ്ഞിരങ്ങാട് അംശം തൊണ്ടർ ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബുബക്കർ ക 
പി s / o മമ്മു കിളിയൻപറമ്പിൽ ഹൗസ് തേറ്റമല പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറ ഭാര്യ , , ബോധിപ്പിച്ച അപേക്ഷ 

മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-10-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സീനത്ത് ടി കെ 


ഭാര്യ 


35 


2 


| മുഹമ്മദ് ഫാദിൽ 


മകൻ 


10 


3 


സിയ മർവ 


| മകൾ 


2 


4 


കദിയ 


അമ്മ 


75 


നമ്പർ : എച്ച് 1 -27231 2021 


06-10-2021 


മാനന്തവാടി താലൂക്കിൽ തിരുനെല്ലി അംശം തിരുനെല്ലി ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയലളിത എൻ w / 
0 ചന്ദ്രൻ എം ആർ മാങ്ങാക്കൊല്ലി വീട് തിരുനെല്ലി ടെമ്പിൾ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് , , ബോധിപ്പിച്ച അപേക്ഷ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-11-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രൻ എം ആർ 


| ഭർത്താവ് 


53 


2 


ശരത്ത് സി 


മകൻ 


29 


3 


അരുൺ എം സി 


മകൻ 


27 


നമ്പർ : എച്ച് 1 -120471 2019 


06-10-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12807 


Revenue Department 


16th November 2021 


മാനന്തവാടി താലൂക്കിൽ വെള്ളമുണ്ട അംശം കൊട്ടാരക്കുന്ന് പോസ്റ്റ് ഓഫീസ് പരിധിയിൽ താമസിച്ചുവരവെ 
അന്തരിച്ചുപോയ പ്രെയിസ് എ ബി s / o ബേബി അത്തിമറ്റത്തിൽ ഹൗസ് എന്നയാളുടെ അവകാശിക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ പിതാവ് , , ബോധിപ്പിച്ച അപേക്ഷ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2019 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബേബി എ ഇ 


അച്ഛൻ 


59 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12808 


KERALA GAZETTE 


Part III 


Wayanad District 


Mananthavady 


Taluk 


NOTICE 


നമ്പർ : എച്ച് 1-2773 { 2021 


17-10-2021 


വ 


മാനന്തവാടി താലൂക്കിൽ നല്ലൂർനാട് അംശം താമസിച്ചുവരവെ അന്തരിച്ചുപോയ മരിയ കെ എ w / o ജോസഫ് പുലിക് 
കാട് ദേശത്ത് കിഴക്കേപ്പറമ്പിൽ ഹൗസ് , ദ്വാരക എന്നയാളുടെ അവകാശികൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നല്ലൂർനാട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ജോസഫ് , , ബോധിപ്പിച്ച അപേക്ഷ 
നല്ലൂർനാട് വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 12-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെജെ ജോസഫ് 


ഭർത്താവ് 


75 


2 


ബിന്ദു കെ ജോസ് 


മകൾ 


47 


3 


വിനോദ് കെ ജോസ് 


മകൻ 


41 


നമ്പർ : എച്ച് 1 -2775 / 2021 


17-10-2021 


മാനന്തവാടി താലൂക്കിൽ തവിഞ്ഞാൽ അംശം താമസിച്ചുവരവെ അന്തരിച്ചുപോയ അയ്യപ്പൻ s / o കുഞ്ഞികൃഷ്ണൻ , അമ്മു 

s 
w / o അയ്യപ്പൻ , തവിഞ്ഞാൽ ദേശത്ത് ചാത്തൻ പിലാക്കൽ വീട് എന്നിവരുടെ അവകാശികൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തവിഞ്ഞാൽ വില്ലേജിൽ പരേതരുടെ മകൻ ഭാസ്കരൻ , 
ബോധിപ്പിച്ച അപേക്ഷ തവിഞ്ഞാൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-08-2015 -ലും ടിയാൾ 17 -10 -2010 -ലും മരണപ്പെട്ടതായും പരേതരുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വിജയലക്ഷ്മി 


മകൾ 


60 


2 


| മകൻ 


55 


| 


| ഉണ്ണികൃഷ്ണൻ 
| ഭാസ്കരൻ സി 


3 


മകൻ 


52 


നമ്പർ : എച്ച് 1 -2760 1 2021 


14-10-2021 


മാനന്തവാടി താലൂക്കിൽ മാനന്തവാടി അംശം താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കപ്പൻ s / o നാരായണൻ ഒഴക്കോട 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12809 


Revenue Department 


16th November 2021 


1 ദേശത്ത് അറക്കൽ ഹൗസ് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാനന്തവാടി വില്ലേജിൽ പരേതൻറെ മകൻ പ്രദീപ് , , ബോധിപ്പിച്ച അപേക്ഷ 
മാനന്തവാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 28-11-1978 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മീനാക്ഷി 


ഭാര്യ 


71 


2 


| പ്രദീപ് 


മകൻ 


48 


3 


പ്രീതി 


| മകൻ 


45 


നമ്പർ : എച്ച് 1 -2762 1 2021 


14-10-2021 


മാനന്തവാടി താലൂക്കിൽ അഞ്ചുകുന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൈലി കെഎം s / o മാത്യു ഏച്ചോ 
ം പോസ്റ്റ് ഓഫീസ് പരിധി 

എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അഞ്ചുകുന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഫിലോമിന , , ബോധിപ്പിച്ച അപേക്ഷ 
അഞ്ചുകുന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21 09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫിലോമിന 


ഭാര്യ 


65 


2 


സ്വച്ഛ് കെ പോൾ 


മകൾ 


43 


3 


സുബീഷ് കെ പോൾ 


മകൻ 


41 


4 


സജീന കെ പോൾ 


മകൾ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.11.1 6 04:46:27 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


